Government of Kerala 
കേരള സർക്കാർ 

2009 


ana 


Reg . No. 02 ). MMID 
KL / TV (N )/ 12 /2009- 2011 


no 


V 
GOVEREIRO 


VMENT OF 


OF KERALA 


790 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


15th December 2009 
2009 Winomo 15 


THIRUVANANTHAPURAM , TUESDAY 


No. 


149 
നമ്പർ 


beijo 54 


തിരുവനന്തപുരം, ചൊവ്വ 


24th Agrahayana 1931 
1931 COLUDROOOM . 24 


PART III 
Marine Department 


TENDER NOTICE 


No. D2 -4039 /09/SE. 


23rd November 2009. 


Competitive tenders in sealed covers are invited by the Superintending Engineer, Harbour Engineering South Circle, 
Thiruvananthapuram for and on behalf of the Governor of Kerala for the following works from registered “ B ” Class ( and 
above) contractors of State PWD, Irrigation Department and CPWD etc . through Registered Post or Speed Post. Tenders 
submitted through any courier service will not be considered . 


Estimate 


EMD 


Sl. 
No. 


Tender No . and 
Name of Work 


Cost of 
tender form 

Rs. 


Period of 
Completion 


PAC 


Rs. 


Rs. 


(1 ) 


(2 ) 


(3) 


(4) 


(5) 


(6 ) 


47 /HESC /2009- 10 — Upgradation of Coastal 
roads in Kollam District Construction of a road from 
Vettathumukku to Tsunami Colony road in ward No.XII 
of Karunagappally Panchayath 


29 ,25,567 


50,000 


4,400 + VAT ( 12.5 % ) 4 Months 


48 /HESC /2009 - 10 — Upgradation of Coastal roads 
in Kollam District - re -construction of Panickerkadavu 
Society Mukku road in Karunagappally Panchayath 


16 ,68,312 


41,750 


2,600 + VAT (12 .5 % ) 4 Months 


Gaz . No. 49 /2009/DTP (Marine ). 


212 


KERALA GAZETTE 


[ PART III 


(2 


(3) 


(4) 


(5) 


(6) 


3 


49 /HESC /2009 - 10 — Upgradation of Coastal roads 
in Kollam District — Upgradation of road from Sasthamnada 
Milk Society Tsunami Colony in Ward No. XII of 
Karunagappally Panchayath 


25, 93 ,554 


50,000 


3,900 + VAT( 12 .5 % ) 4 Months 


4 


50 /HESC /2009 - 10 — Upgradation of Coastal roads in 
Kollam District Formation of a new road Manjeppuzha 
Junction to Arinalloorkadavu in Thevalakkara 
Panchayath (Second reach ) 


17,41, 731 


43,550 


2,700 + VAT( 12.5 % ) 3 Months 


5 


51/HESC /2009 -10 — RKVY — Fisheries -Pathanamthitta 
Renovation of Fisheries Complex at Pannivelichira , 
Kozhenchery - Side protection work of deep pond No. 1 
using RR masonry 


49, 100 


3,000 + VAT(12.5 % ) 4 Months 


6 


52 /HESC /2009 - 10 — Construction of Awareness Centre 
in the premises of BFFDA Hatchery at Neendakara , 
Kollam 


30 ,00 ,000 


50 ,000 


4 ,500 + VAT( 12 .5 % ) 8 Months 


53/HESC /2009 -10 - TRP - Tourism - Development of Veli 
Beach - Electrification 


3,40, 104 


8,550 


700 + VAT(12.5% ) 


2 Months 


Name of Division — Harbour Engineering Division, Thiruvananthapuram for Sl. No. 7 and Harbour Engineering 
Division , Kollam for all others . 

Class of Registration — B Class and above (Elec.) for Sl. No .7 and B Class and above for all others. 


The tender forms can be had from the office of the undersigned from 14 -12 -2009 upto 1 p. m . on 19 - 12 -2009 
during office hours on application in writing proving the eligibility and on payment of cost and VAT. Tenders in sealed 
covers superscribing the name of work should reach the undersigned on or before 3 p . m . on 24 - 12 - 2009 by Registered / 
Speed Post. Tenders received after 3 p . m . on 24 - 12 - 2009 due to postal delay or on any other reasons will not be 
considered. Department will not be responsible for such delay. If the last date fixed for submission of tender is declared 
to be holiday, it will be accepted till 3 p. m . on the next working day. 


Preliminary Agreement is to be signed in Kerala Stamp Paper worth Rs. 50 and an EMD as Demand Draft pledged 
in favour of the Superintending Engineer, Harbour Engneering South Circle , Kamaleswaram , Thiruvananthapuram should 
also be accompanied along with the tender. Tenders submitted without enclosing the preliminary agreement and required 
EMD will be rejected outright. The tenders received , will be opened at 3 . 30 p . m . on 24 - 12 - 2009 in presence of the 
tenderers or their authorized representatives present at the time of opening . The firm period of the tender will be 
4 months from the date of opening of the tender. 


All the conditions in the Kerala P.W .D ./ H .E . D . and all other conditions prevailing for consideration of the tenders 
and allied orders will be applicable to this tender. [Government Order ( Rt.) No. 255 /04 / F & PD dated 29 -6 -2004 and allied 
orders will also be applicable to this tender ]. The undersigned reserves the right to reject the application for tender 
documents and also to reject the submitted tender without assigning any reason . On evaluation of tenders, regard 
would be paid to National Defence and Security considerations. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് ദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന പൊതുമരാമത്തു വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 
എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താഴെ വ്യക്തമാക്കിയിട്ടുള്ള യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
സർവ്വീസുകൾ മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


15th DEC. 2009] 


MARINE DEPARTMENT 


213 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 


ഉദ്ദേശ അടങ്കൽതുക നിരതദ്രവ്യം ദർഘാസ് പ്രമാണ പ്രവർത്തി 
- രൂപ് രൂപ് ത്തിന്റെ വില തീർക്കേണ്ട 
രൂപ 

കാലാവധി 


29 ,25 , 567 


50,000 


4 ,400 + 12. 5 % വാറ്റ് 


4 മാസം 


16, 68 ,312 


41,750 


2,600 + 12. 5 % വാറ്റ് 


4 മാസം 


25,93 ,554 


- 50,000 


3,900 + 12.5 % വാറ്റ് 


4 മാസം 


1 47/ എച്ച്. ഇ .എസ്. സി ./ 2009 - 10 - കൊല്ലം ജില്ലയിലെ 

തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം- കരുനാഗപ്പള്ളി 
പഞ്ചായത്തിലെ XII -ാം വാർഡിലെ വെട്ടത്തുമുക്ക് മുതൽ 

സുനാമികോളനി വരെയുള്ള റോഡിന്റെ നിർമ്മാണം 
2 48/ എച്ച്. ഇ . എസ്. സി./2009- 10 - കൊല്ലം ജില്ലയിലെ 

തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം- കരുനാഗപ്പള്ളി 
പഞ്ചായത്തിലെ പണിക്കർക്കടവ് സൊസൈറ്റിമുക്ക് 

റോഡിന്റെ പുനർ നിർമ്മാണം 
3 49 / എച്ച്. ഇ . എസ്. സി ./ 2009 - 10 - കൊല്ലം ജില്ലയിലെ 

തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം- കരുനാഗപ്പള്ളി 
പഞ്ചായത്തിലെ XII -ാം വാർഡിലെ ശാസ്ത്രാനട മിൽക്ക് 

സൊസൈറ്റി സുനാമികോളനി റോഡിന്റെപുനരുദ്ധാരണം 
4 50 / എച്ച്. ഇ . എസ്. സി .| 2009 - 10 കൊല്ലം ജില്ലയിലെ 

തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം- തേവലക്കര 
പഞ്ചായത്തിലെ മഞ്ഞിപ്പുഴ ജംഗ്ഷൻ മുതൽ അരിനല്ലൂർ 

കടവ് വരെയുള്ള റോഡിന്റെ നിർമ്മാണം 
5 51(എച്ച്. ഇ .എസ്. സി./2009 - 10- ആർ. കെ . വി. വൈ . ഫിഷറീസ് 
പത്തനംതിട്ട ജില്ലയിലെ പന്നിവേലി ചിറയിലെ ഫിഷറീസ് 
കോംപ്ലക്സിന്റെ പോണ്ട് നമ്പർ 1- ന്റെ സംരക്ഷണഭിത്തിയുടെ 
നിർമ്മാണം (രണ്ടാം ഘട്ടം) 
52/ എച്ച്. ഇ . എസ്. സി ./ 2009 - 10 - കൊല്ലം ജില്ലയിലെ 
നീണ്ടകരയിൽ ബി. എഫ്.എഫ്. ഡി. എ . ഹാച്ചറിക്ക് സമീപം 

അവയർനെസ് സെന്ററിന്റെ നിർമ്മാണം 
7 53/ എച്ച്. ഇ . എസ്. സി . 2009 - 10 - റ്റി. ആർ. പി . ടൂറിസം 

പദ്ധതിയിൽ ഉൾപ്പെട്ട വേളി ബീച്ചിന്റെ നവീകരണം 
ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തി 


17 , 41,731 


- 43,550 


2,700 + 12.5 % വാറ്റ് 


3 മാസം 


19 , 63, 669 


- 49 , 100 


3,000 + 12.5 % വാറ്റ് 


4 മാസം 


30 , 00 , 000 


- 50,000 


4,500 + 12.5 % വാറ്റ് 


8 മാസം 


3,40 ,104 


8 ,550 


700 + 12 . 5 % വാറ്റ് 


2 മാസം 


- ഡിവിഷൻ ക്രമനമ്പർ 7 - ന് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, തിരുവനന്തപുരം, മറ്റുള്ളവയ്ക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, കൊല്ലം. 
കരാറുകാരന്റെ ക്ലാസ് -- കമനമ്പർ 7- ന് " ബി യും അതിനുമുകളിലും ( ഇലക്ട്രിക്കൽ) മറ്റുള്ളവയ്ക്ക് " ബി യും അതിനുമുകളിലും 

ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ദക്ഷിണ മേഖല , കമലേശ്വരം, 
തിരുവനന്തപുരം കാര്യാലയത്തിൽനിന്നും 14 - 12 - 2009 മുതൽ 19 - 12 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ 
വിലയും മൂല്യ വർദ്ധിത നികുതിയും അടച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കു ന്നതാണ്. ദർഘാസ് ഉളളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്ത മായി രേഖപ്പെടുത്തി 
രജിസ്റ്റർ ചെയ്ത് തപാൽ സീഡ് പോസ്റ്റ് സർവ്വീസ്മുഖേന 24- 12 - 2009 വൈകുന്നേരം 3 മണിക്ക് മുമ്പായി തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ് ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കമലേശ്വരം, തിരുവനന്തപുരത്തിന് ലഭിക്കത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. 
24 - 12 -2009, മൂന്നു മണിക്കു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ, തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീക രി ക്കു ന്ന തല്ല . ഇത്തരം കാല താ മ സ ത്തിന് ഈ വകു പ്പിന് യാതൊരു കാര ണ വ ശാലും ഉത്ത ര വാ ദി ത്വം 
ഉണ്ടായിരിക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കേണ്ട അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
പമാണത്തോടൊപ്പം 50 രൂപ വിലയ്ക്കുള്ള കേരള മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും നിരതദ്രവ്യവും സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ രേഖയും അടക്കം ചെയ്യേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്ത ദർഘാസുകൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസമായ 24 - 12 - 2009 വൈകിട്ട് 3. 30 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസിന്റെ ഫേം പിരീഡ് ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെയും 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെയും ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റ് അനുബന്ധ ഉത്ത ര വു കളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടാതെ 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് 
( ആർറ്റി.) 255 / 2004/ എഫ്. & പി. ഡി .- യും അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമാണ്. 

- ദർ ഘാസ് പമാ ണ ത്തി നുള്ള അപേക്ഷയോ പൂ രി പ്പിച്ച് സമർപ്പിക്കുന്ന ദർ ഘാസ് പമാ ണ ങ്ങ ളോ യാതൊരു 
കാരണവും കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകളുടെ സൂക്ഷ്മപരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 
Office of the Superintending 
Engineer, Harbour Engineering , 

| (Sd.) 
South Circle , 

Superintending Engineer 
Thiruvananthapuram . 

(In -charge). 
Phone 0471 -2459050 . 


